O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 11 
Tuesday , 11th January 2022 


1197 ധനു 27 


1943 പൗഷം 21 


27th Dhanu 1197 


21st Polisha 1943 


വാല്യം 11 


നമ്പർ 


2 


Vol . XI 


No. 


Part III 


Revenue Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


24 


KERALA GAZETTE 


Part III 


KOLLAM DISTRICT 


കൊല്ലം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : പി . ജി . തോമസ് ഐ.എ.എസ് . ) 


നമ്പർ കെ.ഡിസ് -55103 / 10 എം .1 


2013 ജനുവരി 23 . 


വിഷയം : -ഭൂമി യുടെ ന്യായ വില - അ പാ കത പരി ഹരിച്ച് പുനർ നിർണ്ണയം 

നടത്തി 
ഉത്തരവാകുന്നത് - സംബന്ധിച്ച് . 


സൂചന :-( 1 ) ശ്രീ . ഔസേപ്പ് ജോൺ , രാജേന്ദ്ര പ്രസാദ് , മഞ്ചു , ജാസ്മിൻ ബഷീർ , പ്ലാസിഡ് 

എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 


( 2 ) ശ്രീകണ്ഠൻ പിള്ള , രാജേന്ദ്രദാസ് എന്നിവർ യഥാക്രമം ശ്രീമതി സന്ധ്യ സമർപ്പിച്ച 


അപേക്ഷകൾ . 


( 3 ) വില്ലേജാഫീസർ , മുണ്ടക്കൽ , കല്ലുവാതുക്കൽ , കൊല്ലം ( W ) മങ്ങാട് , വടക്കേവിള , 

ശക്തി കു ളങ്ങര , മുള വന എന്നിവരുടെ 1043 / 10 , 547/12 , 545/12 , 69/11 , 403 / 11 , 
184/12 , 311/12 നമ്പർ റിപ്പോർട്ടുകൾ 


( 4 ) കൊല്ലം ആർ . ഡി . ഒ . - യുടെ 16-1-2013 . തീയതിയിലെ 8888 12 നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച്കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച് 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 
തന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിന്റെ ന്യായവിലയിലെ അപാകത പരിഹരിച്ച് ഉത്തരവാകണമെന്നും 
സൂചന ( 1 ) പ്രകാരവും തന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു നിലമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ടി 
അപാകത പരിഹരിക്കണമെന്ന് കാണിച്ച് സൂചന ( 2 ) പ്രകാരവും തന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത 
ഗവൺമെന്റ് വസ്തുവായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാണിച്ച് ശ്രീ . രാജേന്ദ്രദാസ് എന്ന കക്ഷിയും 
ശ്രീ . ശ്രീകണ്ഠൻ പിള്ള എന്ന കക്ഷിയും ജില്ലാ കളക്ടർ മുമ്പാകെ അപ്പീൽ സമർപ്പിച്ചിരുന്നു . 


പ്രസ്തുത പരാ തി യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീസർ മാർ മുഖാന്തിരം ആവ ശ്യ മായ 
അന്വേഷണം നടത്തിയിട്ടുള്ളതും അപേക്ഷാ കക്ഷിയെ നേരിൽ കേട്ടിട്ടുള്ള തു മാണ് . പ്രസ്ത 
വസ്തുക്കളുടെ ന്യായവില സൂചന ( 3 ) പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർമാർ റിപ്പോർട്ട് ചെയ്യുകയും 
ടി റിപ്പോർട്ട് സൂചന ( 4 ) പ്രകാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർ , കൊല്ലം ശരി വച്ചിട്ടു മു ണ്ട് . 
വില്ലേജാഫീസർമാരുടെയും റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
താഴെ പറയുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


സൂചന ( 3 ) പ്രകാരമുള്ള വില്ലേജാഫീസർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ 
ന്യായവില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ 6-3-2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവിലകളിൽ 
വന്ന അപാകത പരിഹരിച്ച് വസ്തുക്കളുടെ ന്യായവില കേരള സ്റ്റാമ്പ് ( ഭൂമിയും ന്യായവില നിർണ്ണയം ) 
ചട്ടം 1995 - ലെ ചട്ടം 5 ( 4 ) പ്രകാരം ചുവടെ ചേർക്കും പ്രകാരം നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


25 


( കമ 


6-3-2010 - ലെ 


ഫയൽ നമ്പരും 

താലൂക്ക് 
നമ്പർ അപേക്ഷകന്റെ 

പേരും വിലാസവും 


വില്ലേജ് , സർവ്വ റീസർവെ 
ബ്ലോക്ക് നമ്പർ , സബ് 
നമ്പർ ഡിവിഷൻ 


ഭൂമിയുടെ 
തരം 


വിജ്ഞ താപന 


ഇനം 


ത്തിൽ 
നിശ്ചയിച്ച 
ഭൂമി വില 
5,00,000 1,00,000 


1 


കൊല്ലം 


മുണ്ടക്കൽ 


140 / 12-3 


Residential 

Plot 


25 


എം 1-55103 / 10 
ഔസേഫ് ജോൺ 
വെടിയം പുരയിടം 
തെക്കുംഭാഗം , 
ഇരവിപുരം 


2 


290/20 


48.000 2,00.000 


.. 


എം 1-26355 ( 10 

കൊല്ലം കല്ലുവാതുക്കൽ 
കെ . പി . രാജേന്ദ്രപ്രസാദ് 

38 
കൽപക 


മേവനക്കോണം 


കല്ലുവാതുക്കൽ 


3 


കൊല്ലം കല്ലുവാതുക്കൽ 


291/1 


.. 


38,000 2,00,000 


എം 1-26354 / 10 
മഞ്ചു , ശ്രീരാമഭവൻ 


38 


മവനക്കോണം 


കല്ലുവാതുക്കൽ 


4 


കൊല്ലം ( w ) 


263/65 


1 


5,00,000 


എം 1-26432 / 10 

കൊല്ലം 
രാജേന്ദ്രദാസ് 
പള്ളിത്തോട്ടത്ത് വീട് , 
നളന്ദ് നഗർ 
പുന്നത്തല് 


Residential 
Plot with 

road 
access 


വ 


5 


കൊല്ലം 


മങ്ങാട് 


407/7 


50,000 1,00,000 


15 


എം 1-41280 / 11 
ശ്രീകണ്ഠൻപിള്ള , 
പ്ലാവിള വീട് , 
കരീക്കോട് , മങ്ങാട് 


Residential 
Plot with 

road 


access 


6 


കൊല്ലം 


വടക്കേവിള 


211/10/1 


7,00.000 4.50,000 


24 


എം 1-750 / 10 
ജാസ്മിൻ ബഷീർ 
ജാസ്മിൻ വീട് , 
വടക്കേവിള 


7 


കൊല്ലം ശക്തികുളങ്ങര 


414/5 


75,000 1.12,500 


എം 1-26311 / 10 
പ്ലാസിഡ് , മാധുരി 
വീട് , കാവനാട് 


8 


മുളവന 


470/15 


Residential 


20,000 45,000 


എം 1-44121 / 10 

കൊല്ലം 
സന്ധ്യ , നാടന്നൂർ 
ഹൗസ് കാഞ്ഞിരകോട് 


10 


Plot without 


vehicular 


access 


കളക്ടറേറ്റ് , 
കൊല്ലം . 


( ഒപ്പ് ) 
ജില്ലാ കളക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26 


KERALA GAZETTE 


Part III 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ , ദിവ്യ എസ് . അയ്യർ ഐ . എ . എസ് . ) 

( 1 ) 
നമ്പർ C11 - DCPTA 3185/2021 . 


2021 ഡിസംബർ 3 . 


വിഷയം : -ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട 

വില്ലേജിൽ സർവെ നമ്പർ 319 { 3 ബി 4,319 83 ബി 4 എന്നിവയിൽപ്പെട്ട സ്ഥലത്തിന്റെ 

ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 
സൂചന ; - ( 1 ) കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ നന്നുവക്കാട് മുറിയിൽ തോപ്പിൽ 

വീട്ടിൽ ശ്രീ . സാം റ്റി . ജോർജ്ജ് സമർപ്പിച്ച അപേക്ഷ . 

( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 5835 / 2021 / സി 3 നമ്പർ റിപ്പോർട്ട് . 
പത്തനം തിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനം തിട്ട വില്ലേജിൽ സർവെ നമ്പർ 
319/3 ബി 4 , 319 / 3 ബി 4 എന്നിവയിൽപ്പെട്ട ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന ( 1 ) പ്രകാരം കോഴഞ്ചേരി താലൂക്കിൽ , പത്തനംതിട്ട വില്ലേജിൽ നന്നു വക്കാട് 
മുറിയിൽ തോപ്പിൽ സാം റ്റി . ജോർജ്ജ് സമർപ്പിച്ച അപേക്ഷ യിൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ 
സർവ്വ നമ്പർ 319 / 3 ബി 4 , 319 3 ബി 4 എന്നിവയിൽപ്പെട്ട 11.74 ആർ . , 01.41 ആർ . എന്നീ നിലങ്ങളിൽ 16714 
നമ്പർ തണ്ട് പേർ പ്രകാരം അപേക്ഷ ക നാ യ ശ്രീ . സാം റ്റി . ജോർജ്ജിന്റെ കൈവ ശാ നു ഭ വത്തി 
ലുള്ളതാണ് . 

അപേക്ഷാസ്ഥലം പത്തനംതിട്ട- കോഴഞ്ചേരി റോഡിൽ ചുരുളിക്കോട് പുന്നലത്തുപടി ജംഗ്ഷനിൽ 
നിന്നും 50 മീ തെക്കു മാറി പടിഞ്ഞാറോട്ടുള്ള മുൻസിപ്പൽ റോഡിൽ 200 മീ പടിഞ്ഞാറ് ടി റോഡിന്റെ 
വടക്ക് വശത്തായി സ്ഥിതിചെയ്യുന്ന നിലങ്ങളാകുന്നു . അപേക്ഷാ സ്ഥലത്തോടു ചേർന്ന് കിടക്കുന്ന 
സമാന ഭൂപ്രകൃതിയുള്ള സർവെ നമ്പർ 319 35 , 3221 , 322 { 2 , 32287 എന്നീ നിലങ്ങൾക്ക് ന്യായവില 
ആർ . ഒന്നിന് യഥാക്രമം 20,000 , 30,000 , 20,000 , 30,000 എന്നിങ്ങനെ നിശ്ചയിട്ടുള്ളതാണ് . കൂടാതെ ടി 
സ്ഥല ത്തി ന് 60,000 രൂപ കമ്പോള വില ഉള്ള താണെന്നും സൂചന് ( 2 ) പ്രകാരം അടൂർ റവന 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . മേൽ സാഹചര്യത്തിൽ ചുവടെ ചേർത്തിട്ടുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 

ഉത്തരവ് 


പത്തനം തിട്ട ജില്ല യിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനം തിട്ട വില്ലേജിൽ സർവ്വേ നമ്പർ 
319/3 ബി 4 , 319 / ബി 4 - എന്നിവയിൽൽപ്പെട്ട സ്ഥലത്തിന് Wetland എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ 
ഒന്നിന് ? 30,000 ( മുപ്പതിനായിരം ) ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി.ഡി . തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവില 
യുടെ 50 % വർദ്ധനവും 31-3-2018 - ലെ ജി . ഒ . ( പി ) 43,2018 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 
30-4-2019 -ലെ ജി . ഒ . ( പി ) 70/2019 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 31-3-2020 - ലെ 
ജി . ഒ . ( പി ) നമ്പർ 47 { 2020 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും കൂടി പുനർനിർണ്ണയിച്ച് 
ന്യായവിലയോടുകൂടി കണക്കാക്കുന്നതാണ് . 


FORM " C 


NOTIFICATION 


No , C11 - DCPTA - 3185 / 2021 . 


3rd December 2021 . 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as 
required under Section 28A of the Kerala Stamp Act , 1959 read with sub rule 4 of the Kerala 
Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of the Land in Re - survey No. 
319 / 3B4 , 319 / 3B4 Pathanamthitta Village , Kozhanchery Taluk of the Pathanamthitta District is 
hereby fixed finally as shown in the scheduled hereto . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


27 


SCHEDULE 


Name of District 


Pathanamthitta 


Kozhencherry 


Pathanamthitta 


.. 


319 / 3B4 


Municipality 


Wetland 


R 1,10,000 


Y 30,000 


( 2 ) 


നമ്പർ C11 - DCPTA / 3250 / 2021 . 


2021 ഡിസംബർ 3 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട 

വില്ലേജിൽ സർവ്വേ നമ്പർ 319 33 ബി 4 , 319 13 , ബി 4 എന്നിവയിൽപ്പെട്ട സ്ഥലത്തിന്റെ 

ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 
സൂചന : - ( 1 ) കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ , നന്നുവക്കാട് മുറിയിൽ , തോപ്പിൽ 

വീട്ടിൽ ശ്രീ . ജിജി റ്റി . ജോർജ്ജ് സമർപ്പിച്ച അപേക്ഷ . 

( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 5834 2021 സി 3 നമ്പർ റിപ്പോർട്ട് . 
പത്തനംതിട്ട ജില്ലയിൽ , കോഴഞ്ചേരി താലൂക്കിൽ , പത്തനംതിട്ട വില്ലേജിൽ സർവെ നമ്പർ 
319/3 ബി 4 , 319 3 ബി 4 എന്നിവയിൽപ്പെട്ട ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന ( 1 ) പ്രകാരം കോഴഞ്ചേരി താലൂക്കിൽ , പത്തനംതിട്ട വില്ലേജിൽ നിന്നു വക്കാട് 
മുറിയിൽ തോപ്പിൽ ജിജി റ്റി . ജോർജ്ജ് സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ 
സർവെ നമ്പർ 319 3 ബി 4 , 319 / 4 ബി 4 എന്നിവയിൽപ്പെട്ട 07.48 ആർ . , 05.66 ആർ . എന്നീ നിലങ്ങളിൽ 17013 
നമ്പർ തണ്ടപ്പേർ പ്രകാരം അപേക്ഷകനായ ശ്രീ . ജിജി റ്റി . ജോർജ്ജിന്റെ കൈവശാനുഭവത്തിലുള്ളതാണ് . 

അപേക്ഷാസ്ഥലം പത്തനംതിട്ട - കോഴഞ്ചേരി റോഡിൽ ചുരുളിക്കോട് പുന്നലത്തുപടി ജംഗ്ഷനിൽ 
നിന്നും 50 മീ തെക്കു മാറി പടിഞ്ഞാറോട്ടുള്ള മുൻസിപ്പൽ റോഡിൽ 150 മീ പടിഞ്ഞാറ് ടി റോഡിന്റെ 
വടക്ക് വശത്തായി സ്ഥിതിചെയ്യുന്ന നിലങ്ങളാകുന്നു . അപേക്ഷാ സ്ഥലത്തോടു ചേർന്ന് കിടക്കുന്ന 
സമാന ഭൂപ്രകൃതിയുള്ള സർവെ നമ്പർ 319/5 , 322/1 , 322 12 , 322/7 എന്നീ നിലങ്ങൾക്ക് ന്യായവില 
ആർ . ഒന്നിന് യഥാക്രമം 20,000 , 30,000 , 20,000 , 30,000 എന്നിങ്ങനെ നിശ്ചയിട്ടുള്ളതാണ് . കൂടാതെ ടി 
സ്ഥല ത്തി ന് 60,000 രൂപ കമ്പോള വില ഉള്ള താണെന്നും സൂചന് ( 2 ) പ്രകാരം അടൂർ റവന 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . മേൽ സാഹചര്യത്തിൽ ചുവടെ ചേർത്തിട്ടുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവെ നമ്പർ 319/3 ബി 4 , 
319 / ബി 4 എന്നിവയിൽപ്പെട്ട സ്ഥലത്തിന് Wetland എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ . ഒന്നിന് 
? 30,000 ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 { 2014 റ്റി.ഡി. തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവില 
യുടെ 50 % വർദ്ധനവും 31-3-2018 - ലെ ജി . ഒ . ( പി ) 43/2018 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 
30-4-2019 - ലെ ജി . ഒ . ( പി ) 7012019 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 31-3-2020 - ലെ 
ജി . ഒ . ( പി ) നമ്പർ 47 / 2020 / റ്റി.ഡി . നമ്പർ ഉത്തവ് പ്രകാരം 10 % വർദ്ധനവും കൂടി പുനർനിർണ്ണയിച്ച് ന്യായ 
വിലയോടുകൂടി കണക്കാക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28 


KERALA GAZETTE 


Part III 


FORM " C ' 


NOTIFICATION 


No , C11 - DCPTA - 32502021 , 


3rd December 2021 . 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as 
required under Section 28A of the Kerala Stamp Act , 1959 read with sub rule 4 of the Kerala 
Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of the Land in Re - survey No. 
319 / 3B4 , 319 / 4B4 , Pathanamthitta Village , Kozhanchery Taluk of the Pathanamthitta District is 
hereby fixed finally as shown in the scheduled hereto . 


SCHEDULE 


Pathanamthitta 


Kozhencherry 


Pathanamthitta 


.. 


.. 


319 / 3B4 319 / 4B4 


( 
3 
) 


) 


നമ്പർ C11 - DCPTA 4286/2021 , 


2021 ഡിസംബർ 3 . 


വിഷയം : -ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി 
വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 07 -ൽ റീ സർവെ നമ്പർ 313 { 17 , 313 42-2 , 313 142 

| 
എന്നിവയിൽപ്പെട്ട സ്ഥലത്തിന്റെ ന്യായ വില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നത് 

. 
സംബന്ധിച്ച് . 


സൂചന : - ( 1 ) കോഴഞ്ചേരി താലൂക്കിൽ മെഴു വേലി വില്ലേജിൽ , തുമ്പമൺ താഴത്ത് മുറിയിൽ , 

ഒറോട്ടിയിൽ വീട്ടിൽ ശ്രീ . ജോൺസൺ ശമുവേൽ സമർപ്പിച്ച അപേക്ഷ . 
( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 10229 { 2021 സി നമ്പർ റിപ്പോർട്ട് . 


പത്തനംതിട്ട ജില്ലയിൽ , കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 
07 - ൽ റീ സർവ്വ നമ്പർ 313/17 , 313 42-2 , 313 / 42 എന്നിവയിൽപ്പെട്ട ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് 
പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1 ) പ്രകാരം കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി 
വില്ലേജിൽ തുമ്പമൺ താഴത്ത് മുറിയിൽ ഒറോട്ടിയിൽ വീട്ടിൽ ശ്രീ . ജോൺസൺ ശമുവേൽ സമർപ്പിച്ച 
അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . 
കോഴ ഞ്ചേരി താലൂക്കിൽ മെഴു വേലി വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീ സർവ്വ നമ്പർ 
313 { 17 -ൽ 10. 00 ആർ . , 313 42 -2 -ൽ 01.70 ആർ . , 313 { 42 -ൽ 01.85 ആർ . എന്നീ പുര യി ട ങ്ങൾ 
ശ്രീ . ജോൺസൺ ശമുവേലിന്റെ ഉടമസ്ഥതയിലാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


29 


അപേക്ഷാസ്ഥലം മെഴുവേലി വില്ലേജിൽ രാമചിറ ജംഗ്ഷനിൽ നിന്നും 250 മീ . പടിഞ്ഞാറ് മാറി 
പഞ്ചായത്ത് റോഡിനു കിഴക്കു വടക്കായി കാണുന്നു . ടി വസ്തുവിന്റെ സമീപത്തുകൂടി പഞ്ചായത്ത് 
റോഡ് ഉള്ളതാണെങ്കിലും തട്ടുതട്ടായി സ്ഥിതി ചെയ്യുന്നതാണെന്നും അപേക്ഷാസ്ഥലത്തിന്റെ വഴി 
സൗക ര്യവും വാണിജ്യ പധാ ന്യവും കണ ക്കാ ക്കി യാൽ ആർ . ഒന്നിന് 60,000 കമ്പോള വില 
കണക്കാക്കാവുന്നതാണെന്നും സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . മേൽ സാഹചര്യത്തിൽ ചുവടെ ചേർത്തിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീ 
സർവെ നമ്പർ 313/17 , 313 / 4-2 , 313/42 എന്നിവയിൽപ്പെട്ട സ്ഥലത്തിന് Residential Plot with Panchayath 
road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ . ഒന്നിന് ? 60,000 ( അറുപതിനായിരം രൂപ മാത്രം ) 
ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 { 2014 റ്റി.ഡി. തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിയുടെ 50 % 
വർദ്ധനവും 31-3-2018 - ലെ ജി . ഒ . ( പി ) 43 / 2018 / റ്റി.ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 30-4-2019 - ലെ 
ജി . ഒ . ( പി ) 70/2019 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 31-3-2020 - ലെ ജി . ഒ . ( പി ) നമ്പർ 
47 / 2020 / റ്റി.ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും കൂടി പുനർനിർണ്ണയിച്ച് ന്യായവിലയോടുകൂടി 
കണക്കാക്കുന്നതാണ് . 


FORM1 " C : 


NOTIFICATION 


No. C11 - DCPTA - 4286 / 2021 . 


3rd December 2021 . 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as 
required under Section 28A of the Kerala Stamp Act , 1959 read with sub rule 4 of the Kerala 
Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of the Land in Re - survey 
No. 313/17 , 319 / 42-2 , 313/42 , Block No. 07 , Mezhuveli Village , Kozhenchery Taluk of the 
Pathanamthitta District is hereby fixed finally as shown in the scheduled hereto . 


SCHEDULE 


Name of District 


Name of Taluk 


Name 
of 
Village 


Survey 
No. 


Re - Survey Block 


| Re - Survey 

No. 


Sub Division 
No. 


313 


17 


7 


313 


42-2 


313 


42 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30 


KERALA GAZETTE 


Part III 


( 
4 
) 


നമ്പർ C11 - DCPTA / 2666 / 2021 . 


2021 ഡിസംബർ 7 . 


വിഷയം : -ഭൂമി യുടെ ന്യായ വില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി 

വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 05 - ൽ റീ സർവ്വ നമ്പർ 184 / 9 - ൽപ്പെട്ട സ്ഥലത്തിന്റെ ന്യായ 
വില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


സൂചന : - ( 1 ) കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ , ഐശ്വര്യയിൽ ശ്രീമതി സുമലത 

സമർപ്പിച്ച അപേക്ഷ . 


( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 4847 { 2021 സി 3 നമ്പർ റിപ്പോർട്ട് . 


പത്തനംതിട്ട ജില്ലയിൽ , കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 
05 - ൽ റീ സർവെ നമ്പർ 184 / 9 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന ( 1 ) പ്രകാരം കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ഐശ്വര്യയിൽ 
ശീമ തി സുമ ലത സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവി ഷ ണൽ ഓഫീസർ മുഖേന 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 
05 -ൽ റീ സർവ്വ നമ്പർ 192 { 4-1 , 192 { 5 -ൽപ്പെട്ട സ്ഥല ങ്ങൾ 2258 { 2010 നമ്പർ ആധാര പ്രകാരം 
അപേക്ഷകയായ ശ്രീമതി സുമലതയുടെയും മകനായ അഭിറാമിന്റെയും പേരിൽ ലഭിച്ചിരുന്നു . എന്നാൽ 
അപേക്ഷ ക യുടെ കൈ വ ശ മുള്ള സ്ഥല ത്തിന്റെ ശരി യായ സർവ്വേ നമ്പർ 184 19 ആയ തി നാൽ 
പിഴത്തിരുത്താധാരം എഴുതുന്നതിനായി സർവ്വേ നമ്പർ 184 { 9 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില കുറവ് 
ചെയ്ത് കിട്ടുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു . 


അപേക്ഷാ സ്ഥലം മെഴുവേലി വില്ലേജിൽ കുറി യാനി പള്ളി ജംഗ്ഷ നിൽ നിന്നും 200 മീ . 
പടിഞ്ഞാറോട്ടു പോകുന്ന കൂടുവെട്ടിക്കൽ പഞ്ചായത്ത് റോഡിനു കിഴക്കു ഭാഗത്തു സ്ഥിതിചെയ്യുന്നു . ടി 
വസ്തുവിന്റെ സമീപത്തുകൂടി പഞ്ചായത്തു റോഡ് ഉള്ളതാണെങ്കിലും വാണിജ്യ പ്രാധാന്യം കുറഞ്ഞ് 
ഉൾപ്രദേശത്തു സ്ഥിതി ചെയ്യു ന്ന താ ണ് . കൂടാതെ റോഡ് നിരപ്പിൽ നിന്നും താഴ്ന്ന് ചരിഞ്ഞു 
കി ട ക്കു ന്ന പദേ ശ മാ ണ് . 

സ്ഥല ത്തി ന് ആർ . ഒന്നിന് 80 , 000 രൂപ കമ്പോള വില 
കണക്കാക്കാവുന്നതാണെന്നും സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . മേൽ സാഹചര്യത്തിൽ ചുവടെ ചേർത്തിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


അ പക്ഷാ 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 05 - ൽ 
റീ സർവെ നമ്പർ 184 / 9 എന്നിവയിൽപ്പെട്ട സ്ഥലത്തിന് Garden Land with Panchayath road access 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ . ഒന്നിന് ? 50,000 ( അൻപതിനായിരം രൂപ മാത്രം ) ന്യായവില 
പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 { 2014 റ്റി.ഡി. തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവില 
യുടെ 50 % വർദ്ധനവും 31-3-2018 - ലെ ജി . ഒ . ( പി ) 43 , 2018 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 
30-4-2019 - ലെ ജി . ഒ . ( പി ) 7012019 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 31-3-2020 - ലെ 
ജി . ഒ . ( പി ) നമ്പർ 47 / 2020 / റ്റി.ഡി . നമ്പർ ഉത്തവ് പ്രകാരം 10 % വർദ്ധനവും കൂടി പുനർനിർണ്ണയിച്ച് 
ന്യായവിലയോടുകൂടി കണക്കാക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


31 


FORM1 " C : 


NOTIFICATION 


No. C11 - DCPTA / 2666 / 2021 . 


7th December 2021 . 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as 
required under Section 28A of the Kerala Stamp Act , 1959 read with sub rule 4 of the Kerala 
Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of the Land in Re - survey 
No. 313/17 , 319 / 42-2 , 313/42 , Block No. 07 , Mezhuveli Village , Kozhenchery Thaluk of the 
Pathanamthitta District is hereby fixed finally as shown in the scheduled hereto . 


> 


SCHEDULE 


Sub Division No. 


Pathanamthitta 


5 


184 


9 


Kozhencherry 


Mezhuveli 


( 5 ) 


നമ്പർ C11 - DCPTA / 2669 / 2021 . 


2021 ഡിസംബർ 7 . 


വിഷയം : -ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി 

വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 04 - ൽ റീ സർവ്വ നമ്പർ 171 / 30 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില 
പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


( 1 ) കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ , ലാൽഭവനിൽ ശ്രീ . സുഗതൻ , കെ . കെ . 

സമർപ്പിച്ച അപേക്ഷ . 


( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 1519 / 2021 / സി 3 നമ്പർ റിപ്പോർട്ട് . 


പത്തനംതിട്ട ജില്ലയിൽ , കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 
04 - ൽ റീ സർവെ നമ്പർ 171 / 30 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന ( 1 ) പ്രകാരം കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ലാൽ ഭവനിൽ 
ശ്രീ . സുഗതൻ , കെ . കെ . സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 
04 -ൽ റീ സർവ്വ നമ്പർ 171830 ൽപ്പെട്ട 11.80 ആർ . പുര യിടം 3579 നമ്പർ തണ്ട പ്പേർ പ്രകാരം 
അപേക്ഷകനായ ശ്രീ . സുഗതൻ , കെ . കെ . ഉടമസ്ഥതയിലാണ് . അപേക്ഷ സ്ഥലത്തിന് ആർ . ഒന്നിന് 
1,41,000 രൂപ 2010 - ലെ ന്യായവില രജിസ്റ്റർ പ്രകാരം നിശ്ചയിച്ച് വന്നിട്ടുള്ളതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


32 


KERALA GAZETTE 


Part III 


അപേക്ഷാസ്ഥലം മെഴുവേലി വില്ലേജിൽ ഇലവുംതിട്ട - ഇലന്തൂർ റോഡിൽ അയത്തിൽ വെഹി 


ക്കിൾപടി ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറുള്ള പഞ്ചായത്തുറോഡിൽ ടി ജംഗ്ഷനിൽ നിന്നും 150 മീ . 


വടക്കു മാറി റോഡിന്റെ തെക്കു ഭാഗത്തു സ്ഥിതി ചെയ്യുന്നു . അപേക്ഷാസ്ഥലത്തിന്റെ സമീപസ്ഥലങ്ങ 


ളായ സർവ്വേ നമ്പർ 171/11 , 171 } 5 - ൽ പ്പെട്ട സ്ഥലങ്ങൾക്ക് ആർ . ഒന്നിന് 1,14,000 ന്യായവില നിശ്ചയിച്ചു 


വന്നിട്ടുള്ളതാണ് . എന്നാൽ അപേക്ഷാ വസ്തുവിന്റെ സമീപത്തുകൂടി പഞ്ചായത്ത് റോഡ് ഉള്ളതാണ 


ങ്കിലും റോഡ് നിരപ്പിൽ നിന്നും വളരെ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്നതാണെന്നും അപേക്ഷാ സ്ഥല 


ത്തിന്റെ വഴി സൗകര്യവും വാണിജ്യ പ്രധാന്യവും കണക്കാക്കിയാൽ ആർ . ഒന്നിന് 60,000 കമ്പോളവില 


കണക്കാകാകാവുന്നതാണെന്നും സൂചന ( 2 ) പ്രകാരം അടൂർ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തി 


ട്ടുണ്ട് . മേൽ സാഹചര്യത്തിൽ ചുവടെ ചേർത്തിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 04 - ൽ 


റീ സർവ്വ നമ്പർ 17130 - ൽപ്പെട്ട സ്ഥലത്തിന് Garden Land with Panchayath road access എന്ന 


വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ . ഒന്നിന് ? 40,000 ( നാൽ പതിനായിരം രൂപ മാത്രം ) ന്യായ വില 


പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 18 8 / 2014 റ്റി . ഡി . തീയതി 14 -11 -2014 പ്രകാരം 2010 - ലെ 
ന്യായവിലയുടെ 50 % വർദ്ധനവും 31-3-2018 - ലെ ജി . ഒ . ( പി ) 43/2018 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % 


വർദ്ധനവും 30 -4-2019 - ലെ ജി . ഒ . ( പി ) 70 | 2019 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 


31-3-2020 - ലെ ജി . ഒ . ( പി ) നമ്പർ 47 | 2020 റ്റി.ഡി. നമ്പർ ഉത്തവ് പ്രകാരം 10 % വർദ്ധനവും കൂടി 


പുനർനിർണ്ണയിച്ച് ന്യായവിലയോടുകൂടി കണക്കാക്കുന്നതാണ് . 


FORM " C ' 


NOTIFICATION 


No. C11 - DCPTA - 2669 / 2021 . 


3rd December 2021 . 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as 
required under Section 28A of the Kerala Stamp Act , 1959 read with sub rule 4 of the Kerala 


Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of the Land in Re - survey 


No. 171/30 , Block No. 04 , Mezhuveli Village , Kozhenchery Taluk of the Pathanamthitta District is 
hereby fixed finally as shown in the scheduled hereto . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


33 


SCHEDULE 


Pathanamthitta 


4 


171 


30 


Kozhencherry 


Mezhuveli 


നമ്പർ C11 - DCPTA { 26722021 . 


2021 ഡിസംബർ 7 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ 

ബ്ലോക്ക് നമ്പർ 06 -ൽ റീ സർ വ്വ നമ്പർ 53 | 11,53 , 12,538 13,53 , 14,531 15,53 / 16 
എന്നിവയിൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


3 


സൂചന ( 1 ) കോഴഞ്ചേരി താലൂക്കിൽ കുള നട വില്ലേ ജിൽ , ചരു വി ൽ പു ത്തൻ വീട്ടിൽ 

ശ്രീ . കുരുവിള തോമസ് സമർപ്പിച്ച അപേക്ഷ . 
( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 5071 / 2020 / സി 3 നമ്പർ റിപ്പോർട്ട് . 


പത്ത നം തിട്ട ജില്ല യിൽ , കോഴഞ്ചേരി താലൂക്കിൽ , കുള നട വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 
06 - ൽ റീ സർവെ നമ്പർ 53/11 , 53,12 , 53 , 13 , 53,14 , 53,15 , 53 { 16 എന്നിവയിൽപ്പെട്ട ഭൂമിയുടെ ന്യായവില 
നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1 ) പ്രകാരം കോഴഞ്ചേരി താലൂക്കിൽ , 
കുളനട വില്ലേജിൽ , ചരുവിൽ പുത്തൻ വീട്ടിൽ ശ്രീ . കുരുവിളതോമസ് സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . കോഴഞ്ചേരി താലൂക്കിൽ , കുളനട 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06 - ൽ റീ സർവ്വ നമ്പർ 53 11 , 53 } 12 , 53,13 , 53,14 , 53 , 15 , 53/16 എന്നിവയിൽപ്പെട്ട 
69.47 ആർ . സ്ഥലം അപേക്ഷകനായ ശ്രീ . കുരുവിള തോമസിന്റെയും 53 { 15 - ൽപ്പെട്ട 12.40 ആർ സ്ഥലം 
കുരുവിള തോമസിന്റെ ഭാര്യ ഏലിയാമ്മയുടേയും കൈവശത്തിലുള്ളതാണ് . അപേക്ഷാ സ്ഥലത്തിന് 2010 - ലെ 
ന്യായവില രജിസ്റ്റർ പ്രകാരം 4,00,000 വില നിശ്ചയിച്ചു വന്നിട്ടുള്ളതാണ് . 


അപേക്ഷാസ്ഥലം കുളനട - ചെങ്ങന്നൂർ എം . സി . റോഡിൽ മാന്തുക ഗ്ലോബ് ജംഗ്ഷനിൽ നിന്നും 
ഉള്ളന്നൂർ പവഴി റോഡിൽ തടത്തിൽപ്പടി ജംഗ്ഷനിൽ നിന്നും 100 മീ . പടിഞ്ഞാറ് അംഗൻവാടി 
ജംഗ് ഷ നിൽ നിന്നും പഞ്ചാ യ ത്തു റോഡിൽ ഉദ്ദേശം 300 മീറ്റർ വട ക്കു മാറി ടി റോഡിന്റെ 
കിഴക്കു ഭാ ഗ ത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥല മാണ് . ടി വസ്തു വിന്റെ സമീപത്തു കൂടി റോഡ് 
ഉള്ളതാണെങ്കിലും വാണിജ്യ പ്രാധാന്യം കുറഞ്ഞ പ്രദേശമാണ് . അപേക്ഷാ സ്ഥലത്തിന് ആർ ഒന്നിന് 
2,00,000 രൂപ കമ്പോള വില കണക്കാക്കാവുന്ന താണെന്നും സൂചന ( 2 ) പ്രകാരം അടൂർ റവന 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . മേൽ സാഹചര്യത്തിൽ ചുവടെ ചേർത്തിട്ടുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


34 


KERALA GAZETTE 


Part III 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ , കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06 - ൽ റീ 
സർവ്വ നമ്പർ 53/11 , 53 } 12 , 53,13 , 53 , 14 , 53 , 15 , 53/16 എന്നിവയിൽപ്പെട്ട സ്ഥലങ്ങൾക്ക് Residential with road 
access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ . ഒന്നിന് ? 1,30,000 ( ഒരുലക്ഷത്തി മുപ്പതിനായിരം രൂപ 
മാത്രം ) ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


2010 - ല 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 റ്റി . ഡി . തീയതി 14 -11 -2014 പ്രകാരം 
ന്യായവിലയുടെ 50 % വർദ്ധനവും 31-3-2018 - ലെ ജി . ഒ . ( പി ) 43 2018 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 
10 % വർദ്ധനവും 30-4-2019 - ലെ ജി . ഒ . ( പി ) 7012019 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും 
31-3-2020 - ലെ ജി . ഒ . ( പി ) നമ്പർ 47 { 2020 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും കൂടി 
പുനർനിർണ്ണയിച്ച് ന്യായവിലയോടുകൂടി കണക്കാക്കുന്നതാണ് . 


FORM " C ' 


NOTIFICATION 


No. C11 - DCPTA - 2672 / 2021 . 


7th December 2021 . 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as 
required under Section 28A of the Kerala Stamp Act , 1959 read with sub rule 4 of the Kerala 
Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of the Land in Re - survey 
No. 53/11 , 53/12 , 53/13 , 53/14 , 53/15 , 53/16 , Block No. 06 , Kulanada Village , Kozhenchery Taluk of 
the Pathanamthitta District is hereby fixed finally as shown in the scheduled hereto . 


> 


SCHEDULE 


6 


53 


11 


6 


53 


12 


6 


53 


13 


Pathanamthitta 


Kozhencherry 


53 


6 


14 


Mezhuveli 


Panchayath 


Residential plot with Road access 


4,00,000 


1,30,000 


6 


53 


15 


6 


53 


16 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


35 


( 
7 


( 7 ) 


നമ്പർ C11 - DCPTA / 3187 / 2021 . 


2021 ഡിസംബർ 7 . 


വിഷയം : -ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി 

വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 04 - ൽ റീ സർവെ നമ്പർ 288 / 8-3-2 ൽപ്പെട്ട ഭൂമിയുടെ 
ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) കോഴ ഞ്ചേരി 

താലൂ ക്കിൽ മെ ഴു വേലി വില്ലേ ജിൽ , ലക്ഷ് മി നിവാ സിൽ 
ശ്രീമതി വിജയമ്മ സുരേഷ് സമർപ്പിച്ച അപേക്ഷ 


( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 31-8-2021 തീയതിയിലെ സി3-30176 / 2021 / 

സിആർയു നമ്പർ റിപ്പോർട്ട് . 


പത്തനംതിട്ട ജില്ലയിൽ , കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 
04 - ൽ റീ സർവെ നമ്പർ 288 / 8-3-2ൽപ്പെട്ട 02.00 ആർ . ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് പുനർ 
നിർണ്ണയിക്കണമെന്ന് കാണിച്ചു കൊണ്ട് സൂചന ( 1 ) പ്രകാരം കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി 
വില്ലേജിൽ ലക്ഷ്മി നിവാസിൽ , ശ്രീമതി വിജയമ്മ സുരേഷ് സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ മുഖേനെ അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് . കോഴഞ്ചേരി താലൂക്കിൽ , 
മെഴുവേലി വില്ലേജിൽ , ബ്ലോക്ക് നമ്പർ 04 - ൽ റീ സർവെ നമ്പർ 288 / 8-3-2ൽപ്പെട്ട 02.00 ആർ . പുരയിടം 
9782 നമ്പർ തണ്ടപ്പേർ പ്രകാരം അപേക്ഷകയായ ശ്രീമതി വിജയമ്മ സുരേഷിന്റെ ഉടമസ്ഥതയിൽ 
ഉള്ളതാണ് . അപേക്ഷ സ്ഥലത്തിന് ആർ . ഒന്നിന് 4,20,000 ( നാലു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ) 
നിലവിലെ ന്യായവില രജിസ്റ്റർ പ്രകാരം നിശ്ചയിച്ചു വന്നിട്ടുള്ളതാണ് . 


അപേക്ഷാ സ്ഥലം മെഴു വേലി വില്ലേജിൽ ഇല വുംതിട്ട - നെടിയകാല റോഡിൽ ഇല വും തിട്ട 
ദേവീ ക്ഷേത്രത്തിന് പോകുന്ന പഞ്ചായത്ത് റോഡിൽ നിന്നും 25 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന 
പുരയിടമാകുന്നു . അപേക്ഷാസ്ഥലം പഞ്ചായത്ത് വഴി സൗകര്യമുള്ളതാണെങ്കിലും പ്രധാന ജംഗ്ഷനിൽ 
നിന്നും വളരെ മാറി സ്ഥിതി ചെയ്യുന്നതാമെന്നും സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടു ണ്ട് . മേൽ സാഹചര്യത്തിൽ ചുവടെ ചേർത്തിട്ടുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ , മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 04 - ൽ 
റീ സർവെ നമ്പർ 288 / 8-3-2ൽപ്പെട്ട 02.00 ആർ . സ്ഥലത്തിന് Garden Land with Panchayath road access 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ . ഒന്നിന് ? 70,000 രൂപയായി ന്യായ വില പുനർനിർണ്ണയിച്ച് 
ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 റ്റി . ഡി . തീയതി 14 -11 -2014 പ്രകാരം 2010 -ലെ 
ന്യായവിലയുടെ 50 % വർദ്ധനവും 31-3-2018 - ലെ ജി . ഒ . ( പി ) 43 / 2018 / റ്റി.ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 10 % 
വർദ്ധനവും 30 -4-2019 -ലെ ജി . ഒ . ( പി ) 70 ; 2019 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധ നവും 
31-3-2020 -ലെ ജി . ഒ . ( പി ) നമ്പർ 47 ] 2020 റ്റി.ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 10 % വർദ്ധനവും കൂടി 
പുനർനിർണ്ണയിച്ച് ന്യായവിലയോടുകൂടി കണക്കാക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


36 


KERALA GAZETTE 


Part III 


FORM ' C ' 


NOTIFICATION 


No. C11 - DCPTA - 3187 / 2021 . 


7th December 2021 . 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as 
required under Section 28A of the Kerala Stamp Act , 1959 read with sub rule 4 of the Kerala 


Stamp ( Fixation of Fair Value of Land ) Rules 1995 , the Fair Value of the Land in Re - survey 


No. 288 / 8-3-2 Block No. 04 , Mezhuveli Village , Kozhenchery Taluk of the Pathanamthitta 


> 


District is hereby fixed finally as shown in the scheduled hereto . 


SCHEDULE 


Pathanamthitta 


04 


288 


8-3-2 


Kozhencherry 


Mezhuveli 


70,000 


Collectorate , 
Pathanamthitta . 


( Sd . ) 
District Collector . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


37 


ലേല പരസ്യം 


നമ്പർ DCPTA2047 / 2021 - C10 . 


2021 ഡിസംബർ 16 . 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ , അങ്ങാടി വില്ലേജിൽ , ബ്ലോക്ക് 7 - ൽ , റീസർവെ 390 / 
പാർട്ടിൽപ്പെട്ട ആറ്റ് പുറമ്പോക്കിൽ നിന്നും രണ്ട് മൂട് ഉണങ്ങിയ തേക്ക് മരങ്ങൾ സ്വകാര്യ വ്യക്തി 
അനധികൃതമായി മുറിച്ചുമാറ്റിയിട്ടുള്ളതാണ് . 24-1-2022 -ാം തീയതി പകൽ 11 മണിക്ക് ജില്ലാ കളക്ടറോ , 
അ ദ്ദേ ഹം ചുമ തല പ്പെടു ത്തുന്ന ഉദ്യോഗസ്ഥനോ അങ്ങാടി വില്ലേ ജാ ഫീസിൽ വച്ച് ടി തടി കൾ 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വർ 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ് . ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും , ലേലതുക നിയമപ്രകാരമുള്ള മുഴുവൻ 
നികുതി അടക്കം അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതുണ്ട് . ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനുള്ളിൽ ടി 
തടി സ്വന്തം ചെലവിൽ ആർക്കും നാശനഷ്ടമുണ്ടാക്കാതെ ടി സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യേണ്ടതാണ് . 
സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും . 


കമ 


ഇനം 


നീളം ( സെ.മീ ) 


വണ്ണം 


തടിയുടെ അളവ് 


നമ്പർ 


1 


തേക്ക് III B ( LL ) 


78 


0.641 


2 


തേക്ക് III B ( LL ) 


76 


0.31 


കളക്ടറേറ്റ് , 
പത്തനംതിട്ട . 


( ഒപ്പ് ) 
ജില്ലാ കളക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


38 


KERALA GAZETTE 


Part III 


വിജ്ഞാപനം 


നമ്പർ DCALP / 6038 2021-31 . 


2021 ഡിസംബർ 21 . 


ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിലെ 2018 -19 , 2019-20 കാല ഘട്ടത്തിലെ TR5 
ബുക്കുകളിൽ ക്രമനമ്പർ 

6533-6540 വരെയും TR5-6662 , TR5-6663 , ഉൾപ്പെടെ പത്ത് ( 10 ) TR5 
ബുക്കുകൾ നഷ്ടപ്പെട്ടുപോയിട്ടുള്ളതാണ് . ആയതിനാൽ ടി TR5 ബുക്കുകളിലെ രസീതുകൾ ലഭ്യമാവുക 
യാണെങ്കിൽ ആയതിന്റെ കസ്റ്റോഡിയനായ കാർത്തികപ്പള്ളി തഹശീൽദാരെ ഏൽപ്പിക്കേണ്ടതാണ് . 
കൂടാതെ ടി TR5 ബുക്കു കളിലെ രസീതു കൾ ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധ യിൽപ്പെട്ടാൽ 
കാർത്തികപ്പള്ളി തഹശീൽദാരെയോ ആലപ്പുഴ ജില്ലാ കളക്ടറേയോ രേഖാമൂലം അറിയിക്കേണ്ടതാണ് . 


കളക്ടറേറ്റ് , 
ആലപ്പുഴ . 


( ഒപ്പ് ) 
ജില്ലാ കളക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


39 


മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ : അനി , പി . എൻ . ) 
നമ്പർ എ8-7792 / 2021 കെ.ഡിസ് . 

2021 ഡിസംബർ 9 . 


വിഷയം : -ന്യായവില പുനർനിർണ്ണയം -കുന്നത്തുനാട് താലൂക്ക് , ഐക്കരനാട് നോർത്ത് വില്ലേജ് , 

ബ്ലോക്ക് 47 , റീസർവെ നമ്പർ 271 / 5 - ൽ ഉൾപ്പെട്ട വസ്ത - സംബന്ധിച്ച് . 
സൂചന :-( 1 ) ബാബു ജോർജ് , ഫ്ളാറ്റ് നമ്പർ 10B , ഒലീവ് ഹൈറ്റ്സ് , കടവന്ത്ര എന്നയാൾ 

നൽകിയ അപേക്ഷ . 
( 2 ) ഐക്കരനാട് നോർത്ത് വില്ലേജാഫീസറുടെ 26-7-2021 - ലെ 107 / 2021 / PR ( 1 ) -ാം നമ്പർ 

റിപ്പോർട്ട് . 
( 3 ) ഐക്കരനാട് നോർത്ത് ചാർജ് ഓഫീസറുടെ 13-9-2021 - ലെ അന്വേഷണ റിപ്പോർട്ട് . 
( 4 ) കുന്നത്തുനാട് തഹശീൽദാരുടെ 15-9-2021 - ലെ എ6-7597 നമ്പർ റിപ്പോർട്ട് . 
( 5 ) ഈ ഓഫീസിലെ 5-11-2021 - ലെ സ്ഥലപരിശോധന റിപ്പോർട്ട് . 

( 6 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ LRA3-54674 / 18 നമ്പർ പരിപ്രതം . 
കുന്നത്തുനാട് താലൂക്ക് , ഐക്കരനാട് നോർത്ത് വില്ലേജ് , ബ്ലോക്ക് 47 -ൽ റീസർവ്വ 
നമ്പർ 271 / 5 - ൽപ്പെട്ട സ്ഥലത്തിന്റെ ന്യായവില പുനർനിർണ്ണയിച്ചു കിട്ടുന്നതിനായി സൂചന ( 1 ) അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ് . 

അപേക്ഷാ വസ്ത വില്ലേജ് BTR പ്രകാരം 49.80 ആർ വിസ്തീർണ്ണം വരുന്ന പുരയിടമാണെന്നും 
ന്യായവില രജിസ്റ്റർ പ്രകാരം Residential plot without vehicular access എന്ന കാറ്റഗറിയിൽ 
ഉൾപ്പെടുത്തി ആറൊന്നിന് ? 2,50,000 വില നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും സൂചന ( 4 ) പ്രകാരം 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . ടി സർവെ നമ്പർ 27135 - ൽ ഉൾപ്പെട്ട 12.29 ആർ വസ്ത അപേക്ഷകനായ 
ബാബു ജോർജിന്റെ പേരിൽ 5307 -ാം നമ്പർ തണ്ടപ്പേരിലും കരം തീരുവയിലും ഉള്ളതാണ് . അപേക്ഷാ 
വസ്തുവിന്റെ ന്യായവില കൂടുതലാണെന്നും ടി വസ്തുവിന്റെ സമാന സ്വഭാവമുള്ളതായ വസ്തുവിന് 
? 40,000 - യാണ് ന്യായവില രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . ആയതിനാൽ അപേക്ഷാ വസ്തുവിനോട് സമാനമായ ഐക്കരനാട് നോർത്ത് വില്ലേജ് 
റീസർവെ നമ്പർ 258 / 3 - ൽപ്പെട്ട വസ്തുവിന് ന്യായവില രജിസ്റ്ററിൽ Residential plot with Corporation 
Municipality / Panchayath road access ഗണത്തിൽ ഉൾപ്പെടുത്തി ? 90,000 വില നിശ്ചയിച്ചിട്ടുള്ളതായും 
ടി വില അപേക്ഷാ വസ്തുവിനും പുനർ നിർണ്ണയിച്ചു നൽകാവുന്നതായി സൂചന ( 2 ) പ്രകാരം റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . 

അപേക്ഷാ വസ്തുവിന് " " Residential plot with Corporation / Municipality / Panchayath road access 
എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 90,000 ന്യായവില നിശ്ചയിക്കാവുന്നതായി സൂചന ( 4 ) 
പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട് . അപേക്ഷ വസ്തു 5-11-2021 - ൽ പരിശോധിച്ചതിൽ ടി വസ്തുവിന് 
ന്യായവില രജിസ്റ്ററിലെ പേജ് നമ്പർ 523 ക്രമനമ്പർ 7838 പ്രകാരം " " Residential plot without vehicular 
access എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ? 2,50,000 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതായും 
സ്ഥലപരിശോധനയിൽ ടി വസ്തുവിന് പഞ്ചായത്ത് റോഡ് സൗകര്യമുള്ളതായും അപേക്ഷ വസ്തുവിന് 
സമാന വസ്തുവായി കണക്കാക്കിയിട്ടുള്ള റീസർവെ നമ്പർ 258 / 3 - ൽപ്പെട്ട വസ്തുവിന് നൽകിയിട്ടുള്ള 
വിലയായ 3 90,000 അപേക്ഷ വസ്തുവിന് നൽകുന്നത് ഉചിതമാണെന്ന് സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് 
ചെയ്തിട്ടുള്ളത് അനുവദിക്കാവുന്നതാണെന്ന് കാണുന്നു . 

ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , 
പ്രസ്തുത നിയമത്തിൻ കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് 
ലാൻഡ് ) ചട്ടം 3 എന്നിവ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


40 


KERALA GAZETTE 


Part III 


3 


മേൽ സാഹചര്യത്തിൽ കുന്നത്തുനാട് താലൂക്ക് , ഐക്കരനാട് നോർത്ത് വില്ലേജ് , ബ്ലോക്ക് 47 , 
റീസർവെ നമ്പർ 27115 - ൽപ്പെട്ട വസ്തുവിന് സൂചന ( 6 ) പരിപത്ര പ്രകാരം , 2010 - ലെ ന്യായവില 
വിജ്ഞാപനം ചെയ്തപ്പോൾ , ക്ലാസിഫിക്കേഷനിൽ വന്ന പിശകിന്റെയും അതുമൂലമുണ്ടായ വില 
നിർണ്ണയവുമായി പരിഗണിച്ച് " " Residential plot with Corporation / Municipality / Panchayath road access " 
കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ( വർദ്ധനവില്ലാതെ ) { 90,000 ( തൊണ്ണൂറായിരം രൂപ മാത്രം ) 
ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . നിർണ്ണയിക്കപ്പെട്ട ന്യായവില 
ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതാണ് . സർക്കാർ ഉത്തരവ് ( P ) നമ്പർ 188 2017 | TAXES 
തീയതി 14-11-2014 പ്രകാരം 2010 - ൽ നിശ്ചയിച്ച ന്യായവിലയാണ് ഈ ഉത്തരവ് പ്രകാരം പുതുക്കി 
നിശ്ചയിച്ചിട്ടുള്ളത് . ആയതിനു ശേഷം സർക്കാർ വരുത്തിയിട്ടുള്ള എല്ലാ വർദ്ധനവുകളും ഇതോടൊപ്പം 
ചേർക്കേണ്ടതാണ് . 


FORM " A ' 


( See Rule 4 ) 


NOTIFICATION 


No. A8-77922020 / K.Dis . 


9th December 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under 
Section 28 ( A ) of the Kerala Stamp Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of 
Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the Fair Value fixed for the land 
mentioned against each Serial Number , in respect of the land situated in the survey / re - survey 
numbers of the Village and Taluk mentioned against each , shall be as shown against in the 
Column ( 11 ) thereof . 


SCHEDULE 


District Ernakulam . 

Taluk - Kunnathunad . 
Village — Aikaranadu North . 

Desom - Kadamattam . 

Name of 
Sub 

Re - Sy Panchayath / Local Body Name Cls.sifi- Fair 
Sl . Sy . Division Re - Sy . Re - Sy . Sub Div . Municipality / Panchayath / and cation value 
No. No. No. Block No. No. Corporation Municipality No. of 

per 
Corporation ward 

Are 
₹ 


by 


Use 


( 1 ) ( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


47 


271 


5 


.. 


Panchayath Aikaranad 


Residential 90,000 
plot with 
Corporation / 
Municipality / 
Panchayath 
road access 


Revenue Divisional Office , 
Muvattupuzha . 


( Sd . ) 
Revenue Divisional Officer . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


41 


FORMA 


( See Rule 4 ) 


NOTIFICATION 


No. C1-1415 / 2021 . 


14th December 2021 . 


> 


Whereas , it is expedient to publish the Fair Value of Land as required under 
Section 28 ( A ) of the Kerala Stamp Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of 
Fair Value of Land ) Rules , 1995 , 

Now , therefore , it is hereby made known to the public that the fair value fixed for the land 
mentioned against each Serial Number , in respect of the land situated in the survey / re - survey 
numbers of the Village and Taluk mentioned against each , shall be as shown against in 
Column ( 11 ) thereof . 


SCHEDULE 


District - Kozhikode . 
Taluk , Koyilandy . 


Village , Arikkulam . 

Desom , Ekkattur . 


* Fair 
value 


Name of 
Sub 

Re - Sy Panchayath Local Body Name Clssifi 
SI . Sy . Division Re - Sy . Re - Sy . Sub Municipality / Panchayath and cation 
No. No. No. Block No. Division Corporation Municipality No. of 

No. 

Corporation ward 


by 


per 
Are 
₹ 


use 


( 1 ) ( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


227 


22 


5 


Panchayath 


Arikkulam 


Wet land 


11,200 


Panchayath 


* The above mentioned fair value includes enhanced value ( applicable w.e.f. 15-5-2020 ) notified by 

the Government as per G.O. ( P ) No. 47 / 2020 / Taxes dated 31-3-2020 . 


Revenue Divisional Office , 
Vadakara . 


( Sd . ) 
Revenue Divisional Officer . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


42 


KERALA GAZETTE 


Part III 


FORM No. 4 
( See Rule 23 and 38 ) 


NOTICE 


UNDER SECTION 9 ( 2 ) OF THE KERALA SURVEY AND BOUNDARIES ACT , 1961 


No. B3-18109 / 15 . 


8th December 2021 . 


The subjoined statement is an extract from the survey field register giving particulars of the 
lands registered and surveyed in the name of concerned . Appeal if any , against the survey should be 
presented within three months from the date of publication of this notice to the 
office - in - charge of the survey , whose quarters are at Taliparamba . 

Field maps may be obtained on application and payment of the fees prescribed from time to time . 

Name of Transfer - Land transferred to the Govt.Poly Technic College , Naduvil as per GO ( MS ) 
No.307 / 2019 / Rev dated 9-10-2019 . 


SCHEDULE 


District — Kannur . 


Taluk — Taliparamba . 


Village — New Naduvil . 


Desom - New Naduvil . 


Initial Survey 
Resurvey Revision 

Survey 


As now 


As per Revenue 

Records 


surveyed 


Remarks 


Survey Sub Division Area in 
field No. No. Hector 
( 1 ) ( 2 ) 

( 3 ) 


Survey Sub Division 
field No. No. 


Area in 
Hector 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


306 


3.0432 


306 


1 


.. 


1.0197 


Naduvil Technical 

High School 


306 


2 


2.0235 


Govt . Poly Technic 

College Naduvil 
[ Land Tranfer as per 
GO ( MS ) No.307 / 2019 / Rev 

dated 9-10-2019 ] 


Taluk Office , 
Taliparamba 


( Sd . ) 
Tahsildar . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.11 04:41:42 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


